Regn . No . KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No . KL / TV ( N )/ 634/2012 -14 


GOVERN 
4 
: 


ം 


കേ 


രള സർക് 
NMENT OF 


ാർ 
KERALA 


tl cf Kk doly 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


| 2014 ഡിസംബർ 9 
| 9th December 2014 

1190 വൃശ്ചികം 23 
23rd Vrischikam 1190 


നമ്പർ 


Vol. III 


No. 


Thiruvananthapuram , 

Tuesday 


1936 അഗഹായനം 18 
18th Agrahayana 1936 


PART III 
Commissionerate of Land Revenue 


PATHANAMTHITTA DISTRICT 


ലേല പരസ്യം 


നമ്പർ സി7 - 31328 / 2014. 


2014 നവംബർ 8. 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ കുരമ്പാല 
വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 2 - ൽ റീസർവെ നമ്പർ 467/ 10 - ൽപ്പെട്ട 
സർക്കാർ തോട് പുറമ്പോക്കിലും 467 / 6 - ൽപ്പെട്ട തരിശിലും 
നിന്നിരുന്ന 4 മൂട്മഹാഗണി മരങ്ങൾ ടി സ്ഥലത്തോട് ചേർന്നുള്ള 
പതിവ് വസ്തു വിൽ താമസിക്കുന്ന കുരമ്പാല മുറിയിൽ 
ഊനംകോട്ടു വിളയിൽ ശ്രീ. ശശി എന്നയാൾ അനധികൃതമായി 
മുറിച്ചു മാറ്റിയിട്ടുള്ളതാണ്. ടി തടികൾ സർക്കാർ അധീനതയിൽ 
ഏറ്റെടുത്തിട്ടുള്ളതുമാണ്. ടി തടികൾ 23 -12 -2014 - ന് രാവിലെ 
11 മണിക്ക് കുരമ്പാല വില്ലേജ് ഓഫീസിൽ വച്ച് അടൂർ 
അഡീഷണൽ തഹശീൽദാർ പരസ്യമായി ലേലം ചെയ്ത് 
വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 


നിരതദ്രവ്യം കെട്ടി വച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. 
ഏറ്റവും കൂടുതൽരൂപയ്ക്ക് ലേലം വിളിക്കുന്ന ആളിന്റെ പേരിൽ 
ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതും, ലേല തുകയുംമൂല്യ 
വർദ്ധിത തുകയും ( 14.5 %) ഇവ രണ്ടും കൂടി കൂട്ടിയ തുകയുടെ 

% 
FDT- യും അടക്കമുള്ളതുക അപ്പോൾതന്നെ അടയ്ക്കേണ്ടതാണ്. 
ലേലം സ്ഥിരീകരിച്ച് 15 ദിവസത്തിനകം ടി തടികഷണങ്ങൾ 
സ്വന്തം ചെലവിൽ ആർക്കും നാശനഷ്ടമുണ്ടാകാത്ത രീതിയിൽ 
കക്ഷി ടി സ്ഥലത്ത്നിന്നും നീക്കം ചെയ്യേണ്ടതാണ്. സാധാരണ 
സർക്കാർ ലേലം സംബന്ധിച്ച എല്ലാ നിബന്ധനകളും ഈ 
ലേലത്തിനും ബാധകമായിരിക്കും. 


തടിവിവരം 


ഇനം 


കമ 
നമ്പർ 


നീളം 
(Cm ) 


മദ്ധ്യവണ്ണം 

(Cm ) 


വ്യാപം 
( gx4) 2x1 


മഹാഗണി 


300 


120 


0 .270 


മഹാഗണി 


300 


120 


0 . 270 


മഹാഗണി 


310 


310 


130 


130 


0. 327 


മഹാഗണി 


230 


120 


0 .201 


മഹാഗണി 


840 


110 


0. 635 


മഹാഗണി 


500 


0. 200 


മഹാഗണി 


400 


0 , 160 


മഹാഗണി 


700 


150 


0 .984 


വിറക് 


1 MT 


കളക്ടറേറ്റ്, 
പത്തനംതിട്ട . 


( ഒപ്പ്) 
ജില്ലാ കളക്ടർ. 


